Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/ TV( N )/12/ 2009 - 2011 


GOVERN 


ാട 


WOMENTO 


T OF KER 


न्याव अपत 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


20th July 2010 
2010 ജൂലൈ20 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


- 


Q 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


29th Ashadha 1932 
1932 ആഷാഢം 29 


PART III 


Fisheries Department 


തിരുവനന്തപുരം (ദക്ഷിണമേഖല ) ഫിഷറീസ് ഇല്ലായെന്നും സംഘം പ്രവർത്തിപ്പിക്കാൻ സംഘാംഗങ്ങൾക്ക് 
ജോയിന്റ് ഡയറക്ടർ ഫിഷറീസ് സഹകരണ താൽപ്പര്യമില്ലാ യെന്നും സംഘത്തിന് ഒരു ഓഫീസോ, 
സംഘം രജിസ്ട്രാറുടെ നടപടിക്രമം 

നെയിം ബോർഡോ ഇല്ലായെന്നും സംഘത്തിന്റെ ഉദ്ദേശ്യ 
ലക്ഷ്യ ങ്ങ ളിൽ പറ ഞ്ഞിട്ടുള്ള യാതൊരു പ്രവർത്തനവും 

നടന്നിട്ടില്ലായെന്നും ആയതിനാൽ 10 വർഷമായി പ്രവർത്തന 
നമ്പർ എഫ് 3 - 1302/ 2005. 

2010 മേയ് 22. 

രഹിതമായി കിടക്കുന്ന ടി സംഘം ലിക്വിഡേറ്റ് ചെയ്യണമെന്ന് 
പരാമർശം: - 1. ഈ ആഫീസിലെ 2 - 9 - 2005 -ാം തീയതിയിലെ സൂചന (2 ) പ്രകാരം കൊല്ലം ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ 
1302 / 05 നമ്പർഉത്തരവ്. 

ശുപാർശ ചെയ്തിരിക്കുന്നു . 
2. കൊല്ലം ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 
21- 4- 2010 - ലെ എഫ് 1733/ 97 നമ്പർ കത്ത് 

- മേൽ സാഹ ചര്യ ത്തിൽ പ്രവർത്തനം പൂർണ്ണ മായി 

നില ച്ചി രി ക്കുന്ന തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഉൾ നാ ടൻ 
ഉത്തരവ് 

മൽസ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം 

നമ്പർ എഫ്. ( എ ) ഐ . 155 - ന്റെ പ്രവർത്തന സാദ്ധ്യതയില്ലായ്മ 
തുറവൂർ ഗ്രാമപഞ്ചായത്ത് ഉൾനാടൻ മത്സ്യതൊഴിലാളി 

ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ടി സംഘം പ്രവർത്തനം 
വിക സന ക്ഷേമ സഹ ക രണ സംഘം ക്ലിപ് തം നമ്പർ 

കേരള സഹകരണ സംഘം നിയമത്തിലെ 71 ( 2 ) ( ബി ) പ്രകാരം 
എഫ്. ( എ ) ഐ . 155- ൽ സൂചന (1) പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് 

സമാ പ് തീ ക രിച്ചു കൊണ്ടും 72 ( 1 ) വകുപ്പ് പ്രകാരം ടി 
കമ്മിറ്റിയെ നിയമിച്ചു ത്ത ര വാ യി രു ന്നു . ടി സംഘത്തിന്റെ 

സംഘ ത്തിന്റെ ലിക്വിഡേ റ്റ റായി ആലപ്പുഴ സീനിയർ 
കാലാവധി 26 - 5 - 2000 - ൽ അവസാനിച്ചു വെന്നും സംഘം - കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ (യൂണിറ്റ് ഇൻസ്പെക്ടർ) 
മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നും, ഓഹരി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ 
മൂലധനമായി ലഭിച്ച 10 ,000 രൂപയുൾപ്പെടെ 11,000 രൂപ ചേർത്തല സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകൾ ഏറ്റെടുക്കേണ്ടതും 
ജില്ലാ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതായി കാണുന്നുവെന്നും ഉത്ത രാവ് തീയതി മുതൽ രണ്ടുമാസ ത്തിനകം അന്തിമ 
സംഘ ത്തിൽ വ്യവ സ്ഥാ പി ത മാ യ ഭരണ സംവി ധാനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


20th July 2010) 


FISHERIES DEPARTMENT 


പരസ്യം 


നമ്പർ ബി1 - 1300 / 2005. 


2010 മേയ് 7. 


നമ്പർ എഫ് 3 - 1644/ 2004. 

2010 ജൂ ൺ19 . 
പരാമർശം: - 1. ഈ ആഫീസിലെ 3 - 3- 2010 -ാം തീയതിയിലെ 

എഫ്3 -1644/ 04 നമ്പർ കത്ത്. 
2 . താങ്കളുടെ 19 - 5 - 2010 -ാം തീയതിയിലെ 

എഫ്. ഡി . ഒ . തിരുവനന്തപുരം/ 2010 നമ്പർ 
കത്ത്. 


ഉത്തരവ് 


മര്യ നാട് വനിതാമത്സ്യത്തൊഴിലാളി വികസനക്ഷേമ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എഫ്.( ടി) വി. 193, 5 - 12 -1996- ൽ 
കേരള സഹകരണസംഘം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരു 
ന്നെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചാർജ്ജടുത്തതായോ 
സംഘം പ്രവർത്തിപ്പിച്ചതായോ യാതൊരു വിവരം ഇല്ലായെന്നും 
സംഘത്തിന് സ്വന്തമായി ഓഫീസോ കെട്ടിടമോ ഇല്ലായെന്നും 
പ്രവർത്തന മൂലധനത്തിന്റെഅപര്യാപ്തതമൂലം സംഘംതുടക്കം 
മുതലേ നിർജ്ജീ വാ വ സ്ഥ യി ലാ ണെന്നും സം ഘ ത്തിന് 
മത്സ്യഫെഡിൽ നിന്നോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ 
യാതൊരുവിധ ധനസഹായവും ലഭിച്ചിട്ടില്ലായെന്നും ആയതിനാൽ 
ടി സംഘ ത്തിന്റെ രജി ട്രേ ഷൻ റദ്ദ് ചെയ്ത്ഉത്ത രാവ് 
പുറപ്പെടുവിക്കണമെന്ന് പരാമർശം (2 ) പ്രകാരം തിരുവനന്തപുരം 
ഫിഷറീസ് ഡെവലപ്മെന്റ് ആഫീസർ അഭ്യർത്ഥിച്ചിരിക്കുന്നു. 


എറണാകുളം ജില്ലയിൽ കൊച്ചി താലൂക്കിൽ നായരമ്പലം 
വില്ലേജിൽ സർവ്വേ 900 പു ഴ യിൽ നെടു ങ്ങാട് ഊന്നി 

ലൈനിൽ ലൈസൻസ് നമ്പർ 51/77 പ്രകാരം 15 -ാം നമ്പരിൽ 3 -ാം 
തരത്തിൽ ഒരു വലയും 36 -ാം നമ്പരിൽ 3 -ാം തരത്തിൽ കൂടി ഒരു 
വലയും കൂടിരണ്ട് വല ഊന്നികളുടെ ലൈസൻസ് ഞാറക്കൽ 
വില്ലേജിൽ മഞ്ഞനക്കാട് ദേശത്ത് അട്ടിപ്പേറ്റിപറമ്പിൽ വീട്ടിൽ 
ശ്രീ . അയ്യപ്പൻ മകൻ ശ്രീ . എ . എ . രാഘ വൻ പേരിൽ 
ഡിപ്പാർട്ട്മെൻറിൽ നിന്നും അനുവദിച്ചുകൊടുത്തിട്ടുള്ളതാണ്. 
ശ്രീ . എ . എ . രാഘവൻ 15 - 5 - 2001- ൽ മരണപ്പെട്ടു . ടിയാന്റെ 
ഭാര്യയായ ശ്രീമതി സരള രാഘവൻ മകനായ ശ്രീ. ശ്രീനിവാസൻ 
പേർക്ക് ജമ മാറ്റം നടത്തി കിട്ടു ന്ന തിന് രേഖാമൂലം 
അപേക്ഷിച്ചിരിക്കുന്നു . 


മേൽ സാഹചര്യത്തിൽ പ്രവർത്തന സ്തംഭനം നേരിടുന്ന 
മര്യ നാട് വനിതാ മൽസ്യത്തൊഴിലാളി വിക സ ന ക്ഷേമ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എഫ്. ( ടി ) വി . 193 - ന്റെ 
പവർ ത്തന സാദ്ധ്യ ത യി ല്ലായ്മ ബോദ്ധ്യ പ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തിൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള 
സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ് 74 അനുസരിച്ച് റദ്ദ് 
ചെയ്തുകൊണ്ട്ഇതിനാൽഉത്തരവാകുന്നു . 
ഫിഷറീസ് ജോയിന്റ് 

( ഒപ്പ്) 
ഡയറക്ടറാഫീസ്, 

ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ 
(ദക്ഷിണമേഖല ), 

ഫിഷറീസ് സഹകരണ 
തിരുവനന്തപുരം. 

സംഘം രജിസ്ട്രാർ. 


- ടി ഊന്നിവല കളുടെ ജമമാറ്റി ക്കൊ ടു ക്കു ന്ന തിന് 
- ആർക്കെങ്കിലും ന്യായമായ പരാതിയുള്ളപക്ഷം ആയത് ഈ 
പരസ്യം ഗസറ്റിൽ വന്ന് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 

- അപ്രകാരം പരാതികളൊന്നും ലഭിക്കാത്ത പക്ഷം ടി 
ഊന്നിവലകളുടെ ജമ ശ്രീ. ശ്രീനിവാസന്റെ പേരിൽ പതിച്ച്പുതിയ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം 
( മേഖല ), എറണാകുളം. 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി 

ഡയറക്ടർ. 


